GOVERNMENT 


Regn . No. KERBIL /2012 /45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


Reg. No. KL / TV ( N ) /634/2018-20 


കാ 


സം 


OF 


KERALA 


കേരള ഗസററ് 


KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം, 

ചൊവ്വ 


വാല്യം 9 


നമ്പർ 


2020 സെപ്റ്റംബർ 15 
15th September 2020 

1196 ചിങ്ങം 30 
30th Chingam 1196 


36 


Vol. IX 


No. 


Thiruvananthapuram , 

Tuesday 


1942 ഭാദം 24 
24th Bhadra 1942 


PART III 


Commissionerate of Land Revenue 


15th SEPT . 2020 ) 


COMMISSIONERATE OF LAND REVENUE 


6289 


Chalakkudy Taluk 


തിരുത്തൽ പരസ്യം 


പരസ്യം 

( 1 ) 


നമ്പർ സി2-638112020 . 


2020 ജൂലെ 9 . 


നമ്പർ സി2-5629 2020. 


2020 ജൂൺ 11 . 


2020 ജനുവരി 14 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 2 - ൽ 
( വാല്യം IX , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗ ത്തിൽ പേജ് നമ്പർ 379-ൽ ക്രമനമ്പർ ( 7 ) ആയി 
സി 2 - 1142 4 1 2 019 നമ്പ രാ യി പസിദ്ധീക രിച്ചിട്ടു ള്ള തിൽ 
അവകാശികളായിട്ടുള്ള ഡോണ മകൾ 23 വയസ് എന്നത് 
28 വയസ് എന്നും അലക്സസ് മകൻ 18 വയസ് എന്നത് 
22 വയസ് എന്നും തിരുത്തി വായിക്കേണ്ടതാണ്. 


(2) 


ചാലക്കുടി താലൂക്ക്, മറ്റത്തൂർ വില്ലേജ്, കാവ നാട് 
ദേശത്ത് പാലയ്ക്കൽ വീട്ടിൽ വേലായുധൻ മകൻ കുട്ടപ്പൻ 
എന്നയാൾ 27-6-2010 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേതന്റെ 
അവ കാ ശി കൾക്ക് അന ന്ത രാ വ കാ ശ സർട്ടി ഫിക്കറ്റ് 
കിട്ടേണ്ട തിലേക്ക് ടിയാന്റെ ഭാര്യ കുറുമ്പക്കുട്ടി സമർപ്പിച്ച് 
അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയമാനുസൃത അവകാശികളെന്ന് കാണുന്നതിനാൽ അവരെ 
മാത്രം അവകാശികളായി കാണിച്ചുകൊണ്ട് പരേതന്റെ ഒരു 
അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷമോ സമർപ്പിക്ക പ്പെ ടുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ സി2-13579 2019 . 


2020 മേയ് 5 . 


3- 3- 2 0 20 - ല 9 - ാം നമ്പർ കേരള ഗസറ്റിൽ 
( വാല്യം IX , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാ ഗ ത്തിൽ പേജ് നമ്പർ 1924 - ൽ 

കമ നമ്പർ ( 2 ) 
ആയി പ്രസിദ്ധീക രിച്ച മൽ നമ്പർ പ ര സ്യ ത്തിൽ 
ജിൻഷ , എം . എഫ് എന്നയാൾക്ക് പരേതനുമായുള്ള ബന്ധം 
സഹോ ദരി എന്നത് സഹോ ദ ര ൻ എന്ന് തിരുത്തി 
വായിക്കേണ്ടതാണ്. 


കമ 


പേര് 


വയസ് 


പരേതനുമായുള്ള 

ബന്ധം 


നമ്പർ 


താലൂക്കാഫീസ്, 
ചാലക്കുടി. 


( ഒപ്പ് ) 
തഹശീൽദാർ. 


1 


ഭാര്യ 


59 


2 


കുറുമ്പക്കുട്ടി 
ധന്യ സുബ്രഹ്മണ്യൻ 
ധനീഷ് 


മകൾ 


33 


3 


മകൻ 


32 


Kunnamkulam Taluk 


പരസ്യം 


( 2 ) 


നമ്പർ എ4-422212020 ( TLKKKM. 


2020 ജൂൺ 17 . 


നമ്പർ സി2-555212020 . 

2020 ജൂൺ 11 . 
ചാല ക്കുടി താലൂക്ക്, പോട്ട വില്ലേ ജ് , നോർത്ത് 
ചാലക്കുടി സെന്റ് ജോസഫ് ചർച്ച് ദേശത്ത് പള്ളിപ്പാട്ട് 
കിഴക്കുംതല വീട്ടിൽ ചാക്കുണ്ണി മകൻ ദേവസ്സി എന്നയാൾ 
30 -3-2020 -ാം തീയതി മരണപ്പെട്ടുവെന്നും പരേ തന്റെ 
അവ കാ ശി കൾക്ക് അന ന്ത രാ വ കാ ശ സർട്ടി ഫിക്കറ്റ് 
കിട്ടേണ്ടതിലേക്ക് ടിയാന്റെ ഭാര്യ ബേബി ദേവസ്സി സമർപ്പിച്ച 
അപേക്ഷയെക്കുറിച്ച് വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം 
നടത്തിയതിൽ താഴെ പറയുന്നവർ മാത്രമാണ് പരേതന്റെ 
നിയ മാ നു സ ത അ വ കാ ശി യെന്ന് 

കാണു ന്ന തി നാൽ 
അവരെ മാത്രം അവകാശിയായി കാണിച്ചുകൊണ്ട് പരേതന്റെ 
ഒരു അവകാശ സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം ഗസറ്റിൽ പരസ്യപ്പെടുത്തിയ 
തീയതി മുതൽ മുപ്പത് ദിവസത്തിനകം ഈ ഓഫീസിൽ 
ഹാജരായി രേഖാമൂലം ബോധിപ്പിക്കേണ്ടതാണ്. തപാൽമാർഗ്ഗമോ 
നിശ്ചിത കാലാ വ ധി ക്കു ശേ ഷ മാ സമർപ്പിക്ക പ്പെ ടുന്ന 
അപേക്ഷകൾ സ്വീകരിക്കുന്നതല്ല . 


തൃശ്ശൂർ ജില്ലയിൽ കുന്നംകുളം താലൂക്ക്, കണ്ടാണശ്ശേരി 
വില്ലേ ജിൽ തെക്കാട് 

വീട്ടിൽ രാവുണ്ണി മകൻ 
സുബ് ഹ്മ ണ്യൻ, റ്റി . ആർ . എന്നയാൾ 20-1- 2 0 2 0 - ന് 
മരണപ്പെട്ടിട്ടുള്ളതാകുന്നു . ടിയാന്റെ അവകാശ സർട്ടിഫിക്കറ്റ് 
ആവശ്യമുണ്ടെന്ന് കാണിച്ച് പരേതന്റെ ഭാര്യ സരസ്വതി 
എന്ന വർ ഈ ഓഫീസിൽ ഒരു അപേക്ഷ ബോധിപ്പിച്ചിട്ടു 
ള്ളതാകുന്നു . അപേക്ഷയിന്മേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മു ഖന അന്വഷണം നടത്തിയതിൽ പരേതന്റെ 
അവകാശികളായി താഴെ പറയുന്ന 5 പേരാണുള്ളതെന്ന് 
അറിവായിരിക്കുന്നു . അപ്രകാരം ഒരു അവകാശ സർട്ടിഫിക്കറ്റ് 
കൊടുക്കുന്നതിന് ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ 
പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 30 ദിവസത്തിനകം 
രേഖാമൂലമായ തെളിവുകൾ സഹിതം ഈ ഓഫീസിൽ നേരിട്ട് 
ഹാജരാകേണ്ടതാണ്. കാലാവധി കഴിഞ്ഞാ തപാൽമാർഗ്ഗമായോ 
കിട്ടുന്ന ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


പേര് 


പരേതനുമായുള്ള 


വയസ് 


പേര് 


കമ് 
നമ്പർ 


പരേതനുമായുള്ള 


വയസ് 


ബം 


ബന്ധം 


1 


ഭാര്യ 


68 


ബേബി ദേവസ്സി 


ഭാര്യ 


78 


2 


മകൻ 


51 


3 


സരസ്വതി, എം . ആർ . 
ബാബുദാസ്, റ്റി . എസ് . 
സുരേഷ് കുമാർ , റ്റി . എസ് . 
മായാദേവി, റ്റി . എസ് . 
അനിൽ കുമാർ , റ്റി . എസ് . 


48 


4 


മകൾ 


46 


താലൂക്കാഫീസ്, 
ചാലക്കുടി. 


(ഒപ്പ് ) 
തഹശീൽദാർ. 


5 


മകൻ 


44 


175 


